Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


- 


ം 


കേ 


രള സർക് 


ാർ 


GOVE 


INMENT OF 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


8th January 2013 
2013 ജനുവരി 8 


THIRUVANANTHAPURAM , TUESDAY 


Vol. II | 
വാല്യം 2 [ 


de ore 


2 


തിരുവനന്തപുരം, ചൊവ്വ 


Pousha 1934 


18th Pousha 1934 
1934 പൌഷം 18 


നമ്പർ 


PART III 
Stores Purchase 


Collegiate Education Department 


TENDER NOTICE 


No. A6-4340 / 2012/ GCW. 

12th December 2012. 
Sealed competitive tenders are invited for the supply 
of Laboratory test material to the department of 
Psychology of the Government College for Women , 
Thiruvananthapuram - 14 for the year 2012 - 13 . 


Estimate Cost - " 93,700 . 

Sealed tenders should be superscribed “ Tender for 
the supply of test material for the year 2012 - 13 and 
should be addresed to the Principal, Government College 
for Women , Thiruvananthapuram -695 014 and should be 
reach the office on or before 14 - 1 - 2013 at 2 p .m . Tenders 
received in time will be opened on the very same day at 
3 p . m . in the presence of the tenderers or their 
authorized representatives who may present at that time. 

List of items to be supplied will be specified along 
with the tender forms. More details can be obtained from 
the office on all working days . Tender forms will be 
issued on all working days from 10 a .m . to 1 p . m . at the 
cost of 400 + 5 % VAT . Duplicate tenders will be issued 
on payment of 200 + 5 % VAT . Those who wish to get 
tender forms by post should sent Money Order for cost 
of tender form and VAT 5 % along with self addressed 
cover affixed with sufficient stamps. No other mode of 
payment is acceptable . Tenders forms will not be sent by 
V. P . P . 


വിതരണം ചെയ്യാനുള്ള സാധനങ്ങളുടെ പട്ടിക ദർഘാസ് 
ഫോറത്തിനൊപ്പം ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 400- ന് 
( 5 % വാറ്റ് പുറമെ) എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 10 
മണിമുതൽ1 മണിവരെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
- ദർഘാസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രതി ഓരോന്നും - 200 - ന് 
(5 % വാറ്റ് പുറമെ) ലഭിക്കുന്നതാണ്. ദർഘാസുകൾ തപാലിൽ 
ആവശ്യമുള്ളവർ ദർഘാസിന്റെ വിലയും വിൽപ്പന നികുതിയും 
ഉൾപ്പെടെയുള്ള തുക മണിയോർഡറായി അയച്ചുതരേണ്ടതും 
മതിയായ തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച കവറിൽ മേൽവിലാസമെഴുതി 
അടയ്ക്കേണ്ടതുമാണ്. ചെക്ക്, പോസ്റ്റൽ ഓർഡർ മുതലായവ 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാ സു കൾ വി . പി . പി . ആയി 
അയയ്ക്കുന്നതല്ല. 

- ദർഘാസിൽ കാണിക്കുന്ന നിരക്കുകൾക്ക് 2013 മാർച്ച് 31 
വരെ പ്രാബല്യമുണ്ടായിരിക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ 
6 -ാം പേജിൽ പ്രസ്താവിച്ചിട്ടുള്ളകരാർ 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 
ദർഘാസിനൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതാണ്. ദർഘാസു 
കളോടൊപ്പം നിരതദ്രവ്യം ഇനത്തിൽ അടങ്കൽ തുകയുടെ 1 % 
തുക ( 937 ) പ്രിൻസിപ്പാളിന്റെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
എടുത്ത് സമർപ്പിക്കേണ്ടതാ ണ്. ഇ . എം . ഡി ., സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റ് എന്നിവ നൽകു ന്ന തിൽനിന്നും ഒഴിവാക്ക 
പ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ടുമെന്റുകളിൽ 
നിന്നും നൽകിയിട്ടുള്ള പുതുക്കിയ രജിസ്ട്രേഷൻ സർട്ടിഫി 
ക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സമർപ്പിച്ചിരിക്കേണ്ടതാണ്. 
ദർഘാസുകൾ 14 - 1- 2013 ഉച്ചയ്ക്ക് 1 മണിവരെ വിതരണം 
ചെയ്യുന്നതാണ്. ദർഘാസുകൾ കാരണം കാണിക്കാതെ നിരസി 
ക്കാനുള്ള അധികാരം പ്രൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 
സൂചന: - ഉപകരണങ്ങളുടെ വിലയെഴുതുമ്പോൾ അത് 

നികുതിയടക്കമുള്ളതായിരിക്കണം. 


The rates quoted should be valid up to 31 - 3 - 2013. 
All tenders should execute an agreement in Kerala Stamp 
Paper worth " 100 while submitting tender form ( vide page 
No. 6th of the tender form ). The Earnest Money Deposit 
is required @ 1 % of the total cost ( 937) and should be 
accompanied by Demand Draft in favour of the Principal, 
Government College for Women , Thiruvananthapuram or 
fixed deposit receipts . The tenderers who are eligible for 
exemption from payment of EMD /Security deposit should 
enclose a copy of the latest certificate of Registration 
issued by Government of Kerala , Store Purchase 
Department . Otherwise the tender will be summarisely 
rejected . The right to accept or reject the tender without 
assigning any reason thereof is vested with the 
undersigned . 
N . B : — The price to be quoted in the tender must be 

inclusive of all taxes . 


Government College for Women , 
Thiruvananthapuram . 


(Sd .) 
Principal. 


2012 - 13 വർഷത്തേക്ക് തിരുവനന്തപുരം സർക്കാർ വനിതാ 
കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ 
ലബോറട്ടറി ടെസ്റ്റ് മെറ്റീരിയൽസ് വിതരണം ചെയ്യുന്നതിലേക്ക് 
അം ഗീ ക ത സ്ഥാ പ ന ങ്ങ ളിൽ നിന്നും മുദ്ര ചെ യ് ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- അടങ്കൽ തുക - 93,700 . 


ദർഘാസ് അടക്കം ചെയ്ത മുദ്രവച്ച കവറിനു മുകളിൽ 
2012 - 13 വർഷത്തേക്ക്ലബോറട്ടറി ടെസ്റ്റ് മെറ്റീരിയൽസ് 
വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് രേഖപ്പെടുത്തിയി 
രിക്കേണ്ടതും പ്രിൻസിപ്പാൾ, സർക്കാർ വനിതാ കോളേജ്, 
തിരുവനന്തപുരം-14 എന്ന വിലാസത്തിൽ എത്തിക്കേണ്ടതുമാണ്. 
ടെണ്ടറുകൾ എത്തിക്കേണ്ട അവസാന തീയതി 14 - 1 - 2013 
ഉച്ചയ്ക്കുശേഷം 2 മണിയായി നിശ്ചയിച്ചിരിക്കുന്നു . നിശ്ചിത 
സമയത്തിനുള്ളിൽ ലഭിക്കുന്ന ദർഘാസുകൾ അവ സമർപ്പിച്ച 
വരുടെയോ അവർ നിശ്ചയിക്കുന്ന പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ അന്നേ ദിവസം ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് 
തുറക്കുന്നതായിരിക്കും. നിശ്ചിത തീയതിയും സമയത്തിനും 
ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 


